PART IV 
Private Advertisements and Miscellaneous Notifications 


ചേർത്തല മുൻസിഫ് കോടതിയിൽ 

2007 ഒ . പി . ( സക്സഷൻ) നമ്പർ 4 
ഹർജിക്കാർ: 

1. സ്മിത മോൾ w / o Late സുരേഷ്കുമാർ, 

ഉച്ചത്തുംപറമ്പിൽ, ചെങ്ങ്, കൊക്കോ ത മം 
ഗലം 

- വില്ലേജ്. 
2. ടിയിൽ അശ്വിൻ s/o Late സുരേഷ്കുമാർ 

( മൈനർ) 
3. ടിയിൽ അഭിഷേക് s/ o Late സുരേഷ്കുമാർ 

( മൈനർ) 


( മെനർ 2 , 3 ഹർജിക്കാരുടെ രക്ഷകർത്താവ് മാതാ 
വായ ഒന്നാം ഹർജിക്കാരി) 


എതിർകക്ഷി: 


ഭൂമി w / o രാഘവൻ, ഉച്ചത്തുംപറമ്പിൽ, 

ചെങ്ങ്, കൊക്കോതമംഗലം വില്ലേജ്. 
സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

ചേർത്തല താലൂക്കിൽ കൊക്കോതമംഗലം വില്ലേജിൽ 
ഉച്ചത്തുംപറമ്പിൽ രാഘവൻ മകൻ സുരേഷ്കുമാർ ഇടിമിന്ന 
ലേറ്റ് മരിച്ചുപോയിട്ടുള്ളതും ടിയാൻ United India Insurance 
Company Limited - ൽ 101500/ 47 / 51/ 11/ 98 / 076 -ാം നമ്പരായി 
Janatha Personal Accidents Policy എടു ത്തി രു ന്നതും 
ടിയാന്റെ മരണത്തെ തുടർന്ന് ടിയാന്റെ ഭാര്യയായ എനിക്കും 
ഞങ്ങൾക്കുള്ള ര് മക്കൾക്കും മരിച്ചയാളിന്റെ മാതാവിനും 
മാത്രം അവകാശമുള്ളതും മറ്റ് ആർക്കും തന്നെ അവകാശം 
ഇല്ലാത്തതും ആകയാൽ മരിച്ച ടിയാന്റെ 3/ 4 അവകാശമായ 
തുക ഹർജിക്കാർ വാങ്ങി എടുക്കുന്നതിനായി Succession 
Certificate വാങ്ങുന്നതിനായി ബോധിപ്പിച്ചിട്ടുള്ള മേൽ നമ്പർ 
കേസിന് ആർക്കെങ്കിലും ആക്ഷേപമുങ്കിൽ 2008 ജനുവരി 
മാസം 15 -ാം തീയതി ടി കോടതി മുമ്പാകെ രാവിലെ 11 
മണിക്ക് ഹാജരായി ബോധിപ്പിക്കേതും അല്ലാത്തപക്ഷം ടി 
ഹർജി അ നു വാദിക്കുന്നതാണെന്നുള്ള വിവരം 
അറിയിച്ചിരിക്കുന്നു . 


ചേർത്തല, 
27 - 10 - 2007 . 


പി . ജി . ലനിൻ, 
അഡ്വക്കേറ്റ്. 


